Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


Reg. No . KL /TV ( N )/634/2015 -17 


GOVERN 


കേരള 


സർക്കാർ 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


2016 മേയ് 17 
17th May 2016 
1191 ഇടവം 3 
3rd Idavam 1191 


നമ്പർ 


Vol. V 


No . 


Thiruvananthapuram , 

Tuesday 


1938 വൈശാഖം 27 
27th Vaisakha 1938 


PART III 
Notifications by Heads of Departments 

Agriculture Department 


കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് 

ദർഘാസ് പരസ്യം 


2. - 200 വിലയുള്ള മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി 

ടെണ്ടറിനോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 


3 . 


ടെണ്ടർ നിർദ്ദിഷ്ട ഫോറത്തിൽ മുദ്രവച്ച കവറിൽ 
അടക്കം ചെയ്ത് കവറിന്റെ പുറത്ത് ദർഘാസ് 
നമ്പരും ലോറി വാടകയ്ക്ക് കൊടുക്കുന്നതിനുള്ള 
ടെണ്ടർ 2016 - 17 എന്നും എഴുതി 23 - 5 - 2016 പകൽ 1 
മണിയ്ക്ക് മുമ്പായി ഇടുക്കി ജില്ലാ പ്രിൻസിപ്പൽ 
കൃഷി ആഫീസർക്ക് ലഭിച്ചിരിക്കണം. 


4 . 


നമ്പർ ഇ ( 5) - 3105/ 2016. 

2016 ഏപ്രിൽ 19 . 
ഇടുക്കി ജില്ലയിലെ വിവിധ കൃഷി ഭവനുകളിലും കൃഷി 
ഭ വ ന ക ളിൽ നിന്നും നിർദ്ദേ ശി ക്കുന്ന സ്ഥല ങ്ങ ളിലും 
ജില്ലയിലെ കൃഷി വകുപ്പിന് കീഴിലുള്ള മറ്റ് ആഫീസുകളിലും 
2016 - 2017 സാമ്പത്തിക വർഷം ഈ ആഫീസിൽ നിന്നും 
നിർദ്ദേ ശിക്കുന്ന സ്ഥല ങ്ങ ളിൽ നിന്നും വിത്ത്, നടീൽ 
വസ്തുക്കൾ, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവ ശേഖരിച്ച് 
എത്തിച്ചു കൊടു ക്കു ന്ന തിന് ലോറി ഉട മ ക ളിൽ നിന്നും 
ലോറി വാട കയ് ക്ക് ലഭി ക്കു ന്ന തി നുള്ള മുദ്രവച്ച 
ദർഘാസ് താഴെ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി 
ക്ഷണിച്ചു കൊള്ളുന്നു . 

നിബന്ധനകൾ 
1 . - ഇടുക്കി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ആഫീസറുടെ 

പേരിൽ തൊടുപുഴയിലെ ഏതെങ്കിലും ദേശസാൽകൃത 
ബാങ്കിൽ മാറത്തക്കവിധം - 4, 000 ഡിമാന്റ് ഡ്രാഫ്റ്റ് 
നിരതദ്രവ്യമായി ടെണ്ടറിനോടൊപ്പം ഹാജരാക്കേണ്ട 
താണ്. 


നിരതദ്രവ്യം, പ്രാഥമിക ഉടമ്പടി എന്നിവ ഇല്ലാത്തതും 
ദർ ഘാ സു കാ രന്റെ ഫോൺ നമ്പർ സഹിതം 
പൂർണ്ണമായ മേൽവിലാസം വ്യക്തമായി രേഖപ്പെടുത്താ 
ത്തതുമായ ദർഘാസുകൾ നിരസിക്കുന്നതായിരിക്കും. 


5. 


ടെണ്ടറു കൾ 23 - 5 - 2016 പകൽ 2 മണിയ് ക്ക് 
അപ്പോൾ ഹാജരുള്ള ടെണ്ടറുകാരുടെ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതും ഏറ്റവും കുറഞ്ഞ നിരക്ക് 
രേഖപ്പെടു ത്തിയ ടെണ്ടർ കൃഷി ഡയറക്ടറുടെ 
അംഗീകാരത്തിന് വിധേയമായി അംഗീകരിക്കുന്നതുമാണ്. 


5th May 2015] 


AGRICULTURE DEPARTMENT 


50 


- 6 . 


| 13 . 


ഏതെങ്കിലും കാര ണ വശാൽ ടെണ്ടർ തുറക്കുന്ന 
ദിവസം പൊതു അവധിയായി പ്രഖ്യാ പി ച്ചാൽ 
അടുത്ത പ്രവ്യത്തി ദിവസം അതേ സമയം ടെണ്ടർ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 


7 . ടെണ്ടറിനൊപ്പം ലോറി ഉടമകൾ വാഹനങ്ങളുടെ 

രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് ഹാജരാ 
ക്കേണ്ടതാണ്. 


ട്രാൻസ്പോർട്ടിംഗിൽ നടീൽ വസ്തുക്കൾക്കോ മറ്റ് 
സാ ധ ന ങ്ങ ൾ ക്കോ നാശം സംഭ വി ക്കു കയോ, 
ഏതെങ്കിലും തരത്തിൽ ഗുണമേന്മ നഷ്ടപ്പെടുകയോ 
എണ്ണത്തിൽ കുറവു വരുകയോചെയ്താൽ ആയതിന്റെ 
നിയ മാ നു സ്യത വില യുടെ മൂന്നിരട്ടി വില 
കോൺട്രാക്ടറിൽ നിന്നും ഈടാക്കുന്നതാണ്. യാതൊരു 
കാരണവശാലും കവറുകളിൽ വളർത്തിയ തൈകൾ 
ഒന്നിനു മുകളിൽ മറ്റൊന്നായി കയറ്റി വയ്ക്കാൻ 
പാടില്ലാത്തതാകുന്നു . 
- ട്രാൻസ്പോർട്ടിംഗ് പ്രവർത്തിക്കിടയിൽ ഉണ്ടാകുന്ന 
അപകടങ്ങൾക്കും അതുമൂലമുള്ള നാശനഷ്ടങ്ങൾക്കും 
കരാറുകാരൻ പൂർണ്ണമായും ഉത്തരവാദിയായിരിക്കും. 
പിൻസിപ്പൽ കൃഷി ആഫീസർ നിയോഗിക്കുന്ന 
ഉദ്യോഗസ്ഥൻ നിർദ്ദേശിക്കുന്ന വിധത്തിൽ കേരള 
സംസ്ഥാ ന ത്തി നു ള്ളിൽ നിർദ്ദിഷ്ട സമ യ പ രി ധി 
ക്കുള്ളിൽ വസ്തുക്കൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതും 
ഏറ്റവും ദൂരം കുറഞ്ഞ മാർഗേണ ട്രാൻസ്പോർട്ടിംഗ് 
നടത്തേണ്ടതുമാണ്. 


| 14 . 


8 . 


ഏതൊരു ദർഘാസും കാരണം കൂടാതെ നിരസിക്കു 
ന്നതിനോ മാറ്റി വയ്ക്കുന്നതിനോ ഉള്ള അധികാരം 
പിൻ സിപ്പൽ കൃഷി ആഫീസറിൽ നിക്ഷി പ് ത 
മായിരിക്കും. സർക്കാർ ടെണ്ടറുകൾക്ക് ബാധകമായി 
ട്ടുള്ള മറ്റ് എല്ലാ നിബന്ധനകളും ഈ ടെണ്ടറിനും 
ബാധകമാണ്. 


15 . 


പ 


ടെണ്ടർ ഫോറ ങ്ങ ൾ ഈ ആഫീസിൽ നിന്നും 
23 - 5 - 2016 പകൽ 12 മണിവരെ താഴെ പറയുന്ന 
നിരക്കിൽ ലഭിക്കുന്നതാണ്. 


അടങ്കൽ തുക - 


4,00,000. 


അസ്സൽ - - 800 + 4 % വാറ്റ്. 


പകർപ്പ് - - 400 + 4 % വാറ്റ്. 


16 . വിതരണ വസ്തുക്കളുടെ പട്ടികയും വാഹനങ്ങളുടെ 

സഞ്ചാരക്രമത്തിനുള്ള ഉത്തരവും കോൺട്രാക്ടർ 
തന്നെ ഈ ആഫീസിൽ നിന്നും വാങ്ങേണ്ടതും 
ടാൻ സ് പോർട്ടിംഗ് ബില്ലിൽ ഒപ്പം ഡ്യൂട്ടിയ്ക്ക് ക് 
നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്റെഒപ്പും ഏറ്റവും 
ദൂരം കുറഞ്ഞ മാർഗ്ഗത്തിലൂടെയാണ് നടീൽ 
വസ് തു ക്കൾ ടാൻ സ് പോർട്ട് ചെയ്തത് എന്ന 
സാക്ഷ്യപ്രതവും വാങ്ങിയിരിക്കേണ്ടതുമാണ്. ഓരോ 
ടിപ്പിനും ആരംഭിക്കുന്നകിലോമീറ്ററും അവ സാ 

നിക്കുന്ന കിലോമീറ്ററും പ്രത്യേകം കാണിച്ചിരിക്കണം. 
17. കരാറു കാ ര നിൽ നിന്നും അതാത് കാല ങ്ങ ളിൽ 

നില വിലുള്ള നിര ക്കിലുള്ള ആദായ നികുതി 
ഈടാക്കുന്നതാണ്. 


10 . ദർഘാസ് അംഗീകരിച്ചു കഴിഞ്ഞാൽ 10 ദിവസത്തിനകം 

- 200 മുദ്രപത ത്തിൽ നിർദ്ദിഷ്ട വ്യവ സ്ഥ കൾ 
ഉൾപ്പെടു ത്തിയ കരാർ ദർഘാ സു കാ രൻ ഒപ്പിട്ട് 
സമർപ്പിക്കേണ്ടതും ജാമ്യ നിക്ഷേപമായി അടങ്കൽ 
തുകയുടെ 5 % ഇടുക്കി ( പിൻ സി എൽ ക്യഷി 
ആഫീസുടെ പേരിൽ ബാങ്ക് ഡ്രാഫ്റ്റായി നൽകേണ്ടതും 
ആണ്. 


11. 


ഒരു ലോറിയിൽ ഒരു സമയം കയറ്റേണ്ട സാധനങ്ങളുടെ 
കുറഞ്ഞ അളവ് താഴെ കൊടുക്കുന്നു. 


18 . സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ലോറിക്ക് വെയിറ്റിംഗ് 

ചാർജ്ജ് അനുവദിക്കുന്നതല്ല. 
19 . ഒരേ സമയം കൂടുതൽ വാഹനങ്ങൾ ആവശ്യമായി 

വരുന്ന സാഹചര്യത്തിൽ ആയത് ലഭ്യമാക്കേണ്ടതാണ്. 


( a) തെങ്ങിൻ തൈകളുടെ എണ്ണം - 1500 


20 . 


(b) കുരുമുളക് വള്ളികൾ - 5000 
(c) മറ്റ് ഫലവൃക്ഷ ഗ്രാഫുകൾ - 1000 

ഉൾപ്പെടെയുള്ള കൂടതൈകൾ 
(d) ഗ്രോ ബാഗുകൾ ( തൈകളില്ലാതെ) - 325 
(e) വാഴ വിത്തുകൾ (ടിവ്യൂകൾച്ചർ) - 1500 


- വ്യവസ്ഥകൾക്ക് വിധേയമായി ലോറി കോൺട്രാക്ടർ 
പ്രവർത്തിക്കാതിരിക്കുകയോ, നിശ്ചിത സമയപരിധി 
ക്കു ള്ളിൽ നടീൽ വസ്തു ക്ക ളു ടെ വിത രണം 
പൂർത്തിയാക്കാതിരിക്കുകയോ ചെയ്യുന്ന പക്ഷം 
കോൺടാക്ട് റദ്ദാ ക്കു ന്ന തി നുള്ള അ ധി കാരം 
പ്രിൻസിപ്പൽകൃഷിആഫീസർക്ക്ഉണ്ടായിരിക്കുന്നതാണ്. 
മാത്രമല്ല ആയതുമൂലം ഉണ്ടാകുന്ന എല്ലാ നാശനഷ്ട 
ങ്ങൾക്കും പൂർണ്ണ ഉത്തരവാദിത്വം കോൺട്രാക്ടർക്ക് 
മാത്രമായിരിക്കുന്നതാണ്. ടി നഷ്ടം റവന്യൂ റിക്കവറി 
അട ക്ക മുള്ള നിയ മാ നു സ്യത മാർഗ്ഗ ങ്ങ ളിലൂടെ 
ഈടാക്കുന്നതാണ്. 


12 . 


വാഹനങ്ങൾ ടെണ്ടർ പ്രകാരമുള്ള ലോഡോടുകൂടി 
ഓടുന്നതിന് ആവശ്യമായ നിരക്ക്1 കിലോ മീറ്ററിന് 
എന്ന കണക്കിൽ സാധാരണ റോഡ്, ഹൈറേഞ്ച് 
റോഡ് എന്ന് പ്രത്യേകം തിരിച്ച് ദർഘാസുകളിൽ 
വ്യക്തമായി എഴുതിയിരിക്കണം. ലോഡോടുകൂടി 
അല്ലാതെ ഓട്ടത്തിന് ചാർജ്ജ്നൽകുന്നതല്ല . 


പ്രിൻസിപ്പൽ കൃഷിഓഫീസ്, 

( ഒപ്പ്) 
ഇടുക്കി, തൊടുപുഴ. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ. 


14 


